Government of Kerala 
കേരള സർക്കാർ 

| 2011 


| Reg. No. രജി. നമ്പർ 
KL /TV ( N )/12/ 2009 - 2011 


പാ 


GOVER 


RNMEN 


KERALA 


ENT OF 


- 


-- 


- 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


4th January 2011 
| 2011 ജനുവരി 4 
14th Pousha 1932 
| 1932 പൌഷം 14 


- No. 

നമ്പർ 


Forest Department 

പുനർ ദർഘാസ് പരസ്യം 
നമ്പർ 4911/ 2010 . 

2010 ഡിസം 

ബർ 4. 
മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ കീഴിലുള്ള വിവിധ വനസംരക്ഷണ സമിതികളിൽ 2010 - 11 സാമ്പത്തിക 
വർഷം പട്ടിക 1- ൽ ചേർത്തിട്ടുള്ള ഇനങ്ങൾ വിതരണം ചെയ്യുന്നതിന് മൽസരാടിസ്ഥാനത്തിലുള്ളമുദ്രവച്ച ദർഘാസുകൾ 
പട്ടിക 
2 - 3- ൽ കാണിച്ചിരിക്കും വിധത്തിലുള്ള സമയ പരിധിയ്ക്കുള്ളിൽ, അംഗീകൃത വ്യാപാരികളിൽനിന്നും ക്ഷണിച്ചുകൊള്ളു 


ന്നു . 


പട്ടിക - 1 


കമ 
നമ്പർ 
വില 


സമിതിയുടെ റെയിഞ്ചിന്റെ 

പേര് 


വിതരണംചെയ്യേ 
ഇനവും അടങ്കൽ 


പേര് 


നിരതദ്രവ്യം ടെ ര 

ഫോറത്തിന്റെ 
തുകയും 


(2) 


( 3 ) 


(5) 


( 5) 


പാ പാറ 


1,400 


400 + വാറ്റ് 


പാ പാറ കാലടി 


കാലടി 

പേഴ്സണൽ കമ്പ്യൂട്ടർ വിത്ത് മോഡം 
Intel Dual Core Processor, G 31 chipset 
motherboard , 2 GB RAM , 500 GB HDD , 
DVD Writer,MM Keyboard /Optical/Mouse , 
20 ” WTFT monitor, Cabinet, UPS - V - Guard 

Speaker 1 ball 460W) - ( 2എണ്ണം) - 56, 000 
ലേസർ പ്രിന്റർ കം ഫോട്ടോസ്റ്റാറ്റ് 

മെഷീൻ A3 സൈസ് 
(Printer, Scanner, 
Copier & Laser)-( 1 എണ്ണം) 
കമ്പ്യൂട്ടർ ടേബിൾ ( 2 എണ്ണം)- 35,000 
ഓഫീസ് ടേബിൾ തടി ( 1 എണ്ണം) 


900 


900 - 


300 + വാറ്റ് 


300 


300 + വാറ്റ് 


- 2 


മേട്നാപ്പാറ 


മേട്നാപ്പാറ 


കമ്പ്യൂട്ടർ കസേര (2 എണ്ണം) 
പ്ലാസ്റ്റിക് കസേര (10 എണ്ണം)- 12, 000 
ആട്ടോറിക്ഷ - ത്രീ വീലർ പാസ്സഞ്ചർ 
(Piaggio ) (1 എണ്ണം) 1,47,000 


കുട്ടമ്പുഴ 


--... 


400+ വാറ്റ് 


3 ,700 


കുഞ്ചിപ്പാറ 


കുട്ടമ്പുഴ 


റബ്ബർ ഷീറ്റടിക്കുന്നയന്തം 
(1 എണ്ണം)- 35, 000 


900 


300 + വാറ്റ് 


കപ്പായം 


ഇടമലയാർ 1/2 ഇഞ്ച് പ്ലാസ്റ്റിക് ഹോസ് 


പട്ടിക - 2 


ദർഘാസ് ഫോറം 


ദർഘാസ് സ്വീകരിക്കുന്ന 


ദർഘാസ്തുറക്കുന്ന 
വിൽക്കുന്ന അവസാന 


അവസാന തീയതിയും 
തീയതിയും സമയവും 


തീയതിയും സമയവും 

സമയവും 


11- 1- 2011, 5 മണി 12 - 1- 2011, 1 മണി 

12 - 1 - 2011 , 3 മണി 
ഏതെങ്കിലും കാരണവശാൽ മേൽപ്പറഞ്ഞ തീയതിയിൽ നടത്തുന്ന ദർഘാസ് റദ്ദാക്കുകയോ, പുനർദർഘാസ് നട 
ത്തെ 1 
വരികയോ ചെയ്താൽ താഴെപ്പറയുന്ന തീയതികളിൽ ദർഘാസ് വീ ം നടത്തുന്നതാണ്. 


പട്ടിക - 3 


ദർഘാസ് ഫോറം 


ദർഘാസ് സ്വീകരിക്കുന്ന 


ദർഘാസ്തുറക്കുന്ന 
വിൽക്കുന്ന അവസാന 


അവസാന തീയതിയും 
തീയതിയും സമയവും 


തീയതിയും സമയവും 

സമയവും 


18 - 1 - 2011, 1 മണി 


19 - 1 - 2011, 1 മണി 


19 - 1 - 2011, 3 മണി 


മലയാറ്റൂർ വനവികസന ഏജൻസിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റു 
ദ്യോഗസ്ഥനോ, നിർദ്ദിഷ്ട തീയതിയിലും സമയത്തും ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു അവധി 
വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്ത് ദർഘാസ് നടത്തുന്നതാണ്. വനം വകുപ്പിലെ എല്ലാ ദർഘാസ് 
നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായിരിക്കും. ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യപ്പെടാൻ 
പാടുള്ളതല്ല. വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉത്പന്നത്തിന്റെ ഉത്പ്പന്നങ്ങളുടെ ഗുണനിലവാരം, ഗ്യാര 1/ വാറന്റി, 
പെസിഫിക്കേഷൻ എന്നിവ ദർഘാസിൽ വ്യക്തമായി ചേർക്കേ താണ്. അങ്ങനെയല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസു 


കൾ 


നിരസിക്കുന്നതായിരിക്കും. നിശ്ചിതസമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ദർഘാസ് ഫോറ 
ത്തിന്റെ വില യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. അംഗീകരിക്കപ്പെട്ട ദർഘാസുകളെ സംബന്ധിച്ച് അറി 
യിപ്പ് ലഭിച്ച് ഒരു മാസത്തിനുള്ളിൽ അതാത് സമിതികളിലേക്ക് വേ ഉത്പന്നങ്ങൾ വിതരണംചെയ്യേ താണ്. 

ഈ ദർഘാസ് പരസ്യം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ മലയാറ്റൂർ ഡിവിഷണൽ ഫോറസ്റ്റാഫീസിൽ നിന്ന് 
അറിയാവുന്നതാണ്. 


ചീഫ് എക്സിക്യൂട്ടീവ് ആഫീസറുടെ കാര്യാലയം, 
- മലയാറ്റൂർ എഫ്. ഡി. എ . ഡിവിഷണൽ 
ഫോറസ്റ്റ് ആഫീസ്, 


മലയാറ്റൂർ ഡിവിഷൻ, കോടനാട്. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ്ഓഫീസർ. 


